Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കമ 


w 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 13 
13th April 2021 

1196 മീനം 30 
30th Meenam 1196 


നമ്പർ 


15 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ചൈതം 23 
23rd Chaithra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


13th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2826 


( 13 ) 


Kunnathoor Taluk 


നമ്പർ എ4-4297 / 2020 . 


2020 ഡിസംബർ 17 . 


പരസ്യം 


( 1 ) 


നമ്പർ എ3-7936 | 2020 . 


2020 ഡിസംബർ 3 . 


കൊട്ടാ ര ത ര താ ലൂ ക്കിൽ കുമ്മിൾ വില്ലേ ജിൽ 
കുമ്മിൾ പി . ഒ . ഷാൻ മൻസിലിൽ വീട്ടിൽ നസീമാ ബീവി 
2-1-2020 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ ടിയിൽ മുഹമ്മദ് ഷാൻ കൊട്ടാരക്കര തഹശീൽദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശി 
കളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 


കുന്ന ത്തൂർ താലൂക്കിൽ ശൂര നാട് തെക്ക് വില്ലേജിൽ 
ഇരവിച്ചിറ നടുവിൽ മുറിയിൽ , കോഴിക്കോടന്റെയ്യത്ത് തെക്കേപ്പുര 
വീട്ടിൽ രവീന്ദ്രൻ , വി . 27-10-2013 -ാം തീയതി മരണമടഞ്ഞതിനാൽ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ 
ഭാര്യ മണി അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ ണ് . ഈ 
അപേക്ഷ യിൻ മേൽ ശൂര നാട് തെക്ക് വില്ലേ ജാ ഫീ സർ 
മു ഖാന്തിരം നട ത്തിയ അന്വേ ഷ ണ ത്തിലും അവകാശ 
വിചാ രണ യിലും അ യിൽ സാക്ഷി മൊഴി യിലും 
സർട്ടിഫിക്കറ്റ് പ്രകാരവും രവീന്ദ്രൻ , വി . 27-10-2013 -ാം തീയതി 
മരണമടഞ്ഞതായും പരേതന്റെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


മ ര ണ 


1 


മുഹമ്മദ് ഷാൻ 


മകൻ 


24 


2 


ഷമീം 


21 


>> 


3 


68 


ബന്ധം 


1 


മണി 


55 


ഭാര്യ 
മകൻ 


2 


സൂരജ് 


25 


3 


നീരജ് 


23 


4 


21 


സുലെഖാ ബീവി 

മാതാവ് 
പരേതയുടെ ഭർത്താവ് 18 വർഷം മുമ്പ് ഉപേക്ഷിച്ചു 
പോയിട്ടുള്ളതാണ് . ടിയാളുടെ പിതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പര ത യുടെ നിയ മാ നു സ ത അ വ കാ ശി ക ൾ ഇതിൽ 
മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് 
ഒരവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസ 
ത്തി നകം കൊട്ടാ ര ക്കര തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജ രായി 

രേഖകൾ സഹിതം സമർപ്പിക്കേ ണ്ട താ ണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 14 ) 
നമ്പർ എ4-618482021 . 

2021 മാർച്ച് 12 . 
കൊട്ടാ ര ത ര താലൂക്കിൽ കല യ പുരം വില്ലേ ജിൽ 
പൂവറ്റൂർ കിഴക്ക് , ശീനില യത്തിൽ ജി . രാഘ വൻ പിള്ള 
27-6-2019 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ 

വിജ യമ്മ 

കൊട്ടാ ര ത ര തഹ ശീൽ ദാർ 
മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശി 
കളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


സൗരജ് 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

മരണമടഞ്ഞ രവീന്ദ്രൻ , വി . യുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞിരിക്കുന്ന 1 മുതൽ 4 വരെയുള്ള 
കക്ഷികൾ മാത്രമാണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ 
മുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


ക . 


നമ്പർ എ3-1037 / 2020 . 


2020 ഡിസംബർ 3 . 


ബന്ധം 


1 


കെ . വിജയമ്മ 


ഭാര്യ 


71 


2 


രാജി , പി . വി . 


മകൾ 


40 


കുന്നത്തൂർ താലൂക്കിൽ പടിഞ്ഞാറെ കല്ലട വില്ലേജിൽ 
കണത്താർകുന്നം മുറിയിൽ , ജോസഭവനം വീട്ടിൽ ജോസ്പ്രകാശ് , 
7 - 2 - 2019 -ാം തീയതി മരണമട ഞ്ഞതി നാൽ പരേ തന്റെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ മാതാവ് ലീല 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിൻമേൽ 
പടിഞ്ഞാറെ കല്ലട വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽസാക്ഷി 
മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ജോസ്പ്രകാശ് 
7-2 - 2019 -ാം തീയതി മ ര ണ മ ട ഠ തായും പരേതന്റെ 
അവകാശികളായി ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


3 


32 


>> 


രേഖ , പി . വി . 
പരേതന്റെ മാതാവ് മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തി 
യിട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ 
പമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാലിലും ലഭി 
ക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ബം 


1 


ലീല 


മാതാവ് 


56 


2 


അലോന 


മകൾ 


13 


3 


അലീന 


10 


4 


ഷീബ ജോസ് 


ഭാര്യ 


30 


താലൂക്കാഫീസ് , 
കൊട്ടാരക്കര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല ) . 


42 


13th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2827 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


മകൾ 


54 


2 


മര ണ മ ടഞ്ഞ ജോസ് പ്രകാശിന്റെ നിയ മാ നു സത 
അവകാശികൾ മേൽപ്പറഞ്ഞിരിക്കുന്ന 1 മുതൽ 4 വരെയുള്ള 
കക്ഷികൾ ആ ഞെണന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ് 
മുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


വിജയമ്മ 
അനിത ജോൺ ബ്രിട്ടോ 
മേരി അംബിക 


52 


3 


50 


( 3 ) 


( പര ത യുടെ മാതാപി താ ക്കളും 

ഭർത്താവും 
ജീവിച്ചിരിപ്പില്ല . 

മരണമടഞ്ഞ ഗേളിയുടെ നിയമാനുസൃത അവകാശികൾ 
മേൽപ്പറ ഞ്ഞി രിക്കുന്ന 1 മുതൽ 3 വരെ യുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
നിർദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ3-8030 / 2020 . 


2020 ഡിസംബർ 4 . 


കുന്ന ത്തൂർ താലൂക്കിൽ ശൂര നാട് വടക്ക് വില്ലേജിൽ 
പടി ഞ്ഞാറ്റ കിഴക്ക് മുറി യിൽ ജോതിഷ് ഭ വനം വീട്ടിൽ 
ഗൗരിക്കുട്ടി 13- 4 -2018 -ാം തീയതി മരണമടഞ്ഞതി നാൽ 
പരേതയുടെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കു 
ന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതയുടെ 
മക്കൾ രതീഷ് , ജെ . പി . , വിനീഷ് , ജെ . പി . , എന്നി വർ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിൻമേൽ 
ശൂരനാട് വടക്ക് വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽ സാക്ഷി 
മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ഗൗരിക്കുട്ടി 
13- 4 - 2018 -ാം തീയതി മ ര ണ മ ട ഞഞ്ഞ തായും പരേതയുടെ 
അവകാശികളായി ചുവടെ ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ പേര് 

പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
രതീഷ് , ജെ . പി . 

മകൻ 
വിനീഷ് , ജെ . പി . 


( 5 ) 
നമ്പർ എ3-804112020 . 

2020 ഡിസംബർ 11 . 
കുന്ന ത്തൂർ താലൂക്കിൽ ശാസ്താം കോട്ട വില്ലേജിൽ 
പെരുവേലിക്കര മുറിയിൽ , താമരയ്ക്കാട്ട് വീട് ( ആമ്പാടി ) 
വീട്ടിൽ വി . വാസുദേവൻപിള്ള , 16-1-2013 -ാം തീയതി മരണ 
മടഞ്ഞതിനാൽ പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി 
പരേതന്റെ ഭാര്യ വിജയമ്മ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ഈ അപേക്ഷയിൻമേൽ ശാസ്താംകോട്ട വില്ലേജാഫീസർ 
മു ഖാന്തിരം നട ത്തിയ അന്വേ ഷ ണ ത്തിലും അവകാശ 
വിചാരണയിലും അയൽസാക്ഷി മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് 
പകാരവും വി . വാസു ദേ വൻപിള്ള 16-1-2013 -ാം തീയതി 
മരണ മടഞ്ഞതായും പരേ 

രേതന്റെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
വിജയമ്മ 

ഭാര്യ 
പീതാകുമാരി 

മകൾ 
പ്രദീപ് 

മകൻ 


1 


37 


2 


35 


>> 


ബന്ധം 


1 


70 


2 


47 


3 


42 


( പരേ തയുടെ മാതാപി താ ക്കളും 

ഭർത്താവും 
ജീവിച്ചിരിപ്പില്ല ) . 

മരണ മടഞ്ഞ ഗൗരിക്കുട്ടിയുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1-0 2- കക്ഷികൾ ആണെന്ന് 
വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട 
സമയപരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
മരണമടഞ്ഞ വി . വാസുദേവൻപിള്ളയുടെ നിയമാനുസൃത 
അവ കാ ശികൾ മേൽ പ റഞ്ഞ 1 മുതൽ 3 

വ ര യു ള്ള 
കക്ഷികൾ ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 4 ) 


നമ്പർ എ3-5345 2020 . 


2020 ഡിസംബർ 4 , 


കുന്നത്തൂർ താലൂക്കിൽ പടിഞ്ഞാറെ കല്ലട വില്ലേജിൽ 
വലിയപാടം മുറിയിൽ ഫിഷർമെൻ കോളനി വീട്ടിൽ ഗേളി 
19-4-2020 -ാം തീയതി മരണമടഞ്ഞതി നാൽ പരേതയുടെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേ തയുടെ മകൾ 
ശാസ്താംകോട്ട വില്ലേജിൽ മനക്കര മുറിയിൽ ചിത്രം വീട്ടിൽ 
മേരി അംബിക അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താണ് . ഈ 
അപേക്ഷ യിൻ മേൽ പടിഞ്ഞാറെ 

കല്ലട വില്ലേ ജാ ഫീസർ 
മുഖാന്തിരം നട ത്തിയ അ നേ ഷ ണ ത്തിലും അവകാശ 
വിചാരണയിലും അയൽസാക്ഷി മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് 
പകാരവും ഗേളി 19-4-2020 -ാം തീയതി മരണമടഞ്ഞതായും 
പരേ തയുടെ അ വ കാ ശികളായി ചുവടെ ചേർക്കുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ എ3-56712020 . 

2020 ഡിസംബർ 11 . 
കുന്ന ത്തൂർ താലൂക്കിൽ ശൂരനാട് തെക്ക് വില്ലേജിൽ 
തൃക്കുന്ന പ്പുഴ വടക്ക് മുറി യിൽ , കടകം പ ള്ളിൽ തെക്ക് 
വീട്ടിൽ ഗംഗാധരൻ 15-3-2019 -ാം തീയതി മരണമടഞ്ഞതിനാൽ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേ തന്റെ ഭാര്യ 
ഭാര തി ക്കുട്ടി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താ ണ് . ഈ 
അപേക്ഷയിൻമേൽ ശൂരനാട് തെക്ക് വില്ലേജാഫീസർ മുഖാന്തിരം 
നടത്തിയ അന്വേഷണ ത്തിലും അവകാശ വിചാരണയിലും 
അയൽ സാക്ഷി മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും 
ഗംഗാ ധ രൻ 15-3-2019 -ാം തീയതി മ ര ണ മ ട ഞഞ്ഞ തായും 
പരേ തന്റെ അ വ കാ ശികളാ യി ചുവടെ ചേർക്കുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


Gaz , No. 15 / 2021 / DTP ( CLR ) . 


43 


13th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


2828 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


ஹறு 


1 


ഭാര്യ 


70 


ഭാരതിക്കുട്ടി 
വാമദേവൻ 


2 


മകൻ 


50 


3 


സുജാത 


മകൾ 


46 


മ ര ണ മ ടത്ത 


എൻ . എസ് . സുലേഖ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള താണ് . 

അപേക്ഷ യിൻമേൽ മൈനാഗപ്പള്ളി വില്ലേജാഫീസർ 
മുഖാന്തിരം നട ത്തിയ അന്വേ ഷ ണ ത്തിലും അവകാശ 
വിചാരണയിലും അയൽസാക്ഷി മൊഴിയിലും മരണസർട്ടിഫിക്കറ്റ് 
( പകാ രവും ആർ . ഭദൻ പിള്ള 13-6-2020-00 തീയ തി 
മരണമടഞ്ഞതായും പരേ തന്റെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള 

വയസ് 
നമ്പർ 
എൻ . എസ് . സുലേഖ 

ഭാര്യ 
കാർത്തിക , എസ് . ബി . 

മകൾ 
കാർത്തിക് , എസ് . ബി . 

മകൻ 


ബന്ധം 


1 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 

ഗംഗാ ധ രന്റെ നിയ മാ നു സ ത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
നിർദ്ദിഷ് സമയ പരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


52 


2 


31 


3 


27 


( 7 ) 


നമ്പർ എ3-5468 2020 . 


2020 ഡിസംബർ 10 . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ) . 
മരണമടഞ്ഞ ആർ . ഭദ്രൻപിള്ളയുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെയുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
നിർദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


അവ കാശ 


( 9 ) 


No , A3-6386 / 2020 . 


9th December 2020 . 


കുന്നത്തൂർ താലൂക്കിൽ പടിഞ്ഞാറെ കല്ലട വില്ലേജിൽ 
അയിത്തോട്ടുവ മുറിയിൽ , നാരകത്തിൽ പടിഞ്ഞാറ്റതിൽ 
വീട്ടിൽ ശിവദാസൻ 1-9-2005 , 10 p.m- നും 2-9-2005 , 6 a.m- നും 
മദ്ധ്യ മരണമടഞ്ഞതിനാൽ പരേതന്റെ പേരിലുള്ള വിവിധ 
ആവ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് 

ഒ രു 
സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകൻ കൃഷ്ണൻകുട്ടി 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിൻമേൽ 
പടിഞ്ഞാറെ കല്ലട വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലും അയൽസാക്ഷി 
മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ശിവദാസൻ 
1-9-2005 , 10 p.m- നും 2-9-2005 , 6 a.m- നും മദ്ധ്യ 
മ ട ഞഞ്ഞ തായും പരേ തന്റെ അ വ കാ ശികളാ യി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
വസന്തകുമാരി , ഡി . 

മകൾ 
മോഹനൻ 

മകൻ 
കൃഷ്ണൻകുട്ടി 
അമ്പിളി 

മകൾ 


മരണ 


Notice is hereby given to all whom it may concern 
that Rathi Amma , B. , Prahalada Madiram , Koikalbhagom , 
West Kallada Village , Kunnathur Taluk , Kollam District , 
Kerala State has submitted an application in this office 
for granting a legal heirship certificate in respect of the 
legal heirs of her deceased son Pranav Prahaladan Pillai , 
who expired on 23-9-2020 . Legal heirship certificate is 
required to produce for various purposes . 

Enquiry conducted through the Village Officer , West 
Kallada reveals that the individual was expired on 
23-9-2020 and the following person scheduled below is the 
legal heir of the deceased . The individual was unmarried . 


ബം 


1 


57 


2 


53 


3 


54 


4 


41 


SCHEDULE 


മ ര ണ മ ടത്ത 


Age 


Name of the 
legal heir 


Relationship 
with the deceased 


( പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല ) . 

ശിവ ദാസന്റെ നിയ മാ നു സ ത 
അവകാശികൾ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെയുള്ള കക്ഷികൾ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
നിർദ്ദിഷ് സമയ പരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


Rathi Amma , B. 


Mother 


55 


Therefore it is proposed to issue a legal heirship 
certificate in favour of the above mentioned person for 
vrious purposes . 

. 
Therefore , objections if any , against the issuance of 
said legal heirship certificate showing the above fats 
should be filed in person before the undersigned within 
30 days from the date of publication of this notice in 
Kerala Government Gazette . Objections sent by post or 
filed after the stipulated time will not be considered at 


( 8 ) 


നമ്പർ എ3-6610 / 2020 . 


2020 നവംബർ 16 . 


കുന്ന ത്തൂർ താലൂക്കിൽ മെനാ ഗ പ്പള്ളി വില്ലേജിൽ 
കോവൂർ മുറിയിൽ , ഉതൃട്ടാതിയിൽ വീട്ടിൽ ആർ . ഭദ്രൻപിള്ള 
13 - 6 - 2020 -ാം തീയതി മ ര ണ മ ട ഞഞ്ഞി നാൽ പരേ ത തന്റെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേ തന്റെ ഭാര്യ 


any level . 

. 


Taluk Office , 
Kunnathur . 


( Sd . ) 
Tahsildar . 


44 


